Regn . No. KERBIL /2012 /45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N )/634/2015-17 


GOVERN 


കർ 


ള സർക 


ർക്കാം. 


MENT OF 


KERALA 


tl cf Kk delv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 4 


2015 ഫെബ്രുവരി 10 
- 10th February 2015 

| 1190 മകരം 27 
27th Makaram 1190 


നമ്പർ 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 21 
21st Magha 1936 


PART III 
Commissionerate of Land Revenue 


തടി വിവരം 


കമ 


മരത്തിന്റെ ഇനം 


GBH 
(cm ) 


വ്യാപ്തം 
( m ) 


നമ്പർ 


WAYANAD DISTRICT 

ലേല പരസ്യം 
നമ്പർ ബി3 -28442 /06. 

2015 ജനുവരി 9 . 
- വയനാട് ജില്ലയിൽ സുൽത്താൻബത്തേരി താലൂക്കിൽ 
പുറ ക്കാടി വില്ലേ ജിൽ ബ്ലോക്ക്- 21, റീസർവേ നമ്പർ 
663 / 1pt- ൽപ്പെട്ടതും ശ്രീ . സുന്ദർലാൽ, ലാൽഭ വൻ മുതൽ 

പേരുടെ കൈവശ ത്തി ലു ള്ള തു മായ ഭൂമി യിൽ ദേശീയ 
പാതയോട് ചേർന്ന് മീനങ്ങാടി 54 -ാം മെലിൽ ജീവനും 
സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന 2 വീട്ടിമരങ്ങൾ 18 -2 -2015 - ന് 
രാവിലെ 11 മണിക്ക് ടി സ്ഥലത്തുവച്ച് ഡെപ്യൂട്ടി കളക്ടർ 
(എൽ. എ .) പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കുന്ന വർ " 10 , 000 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 


354 


8 . 732 


വീട്ടി 
- വീട്ടി 
വിറക് 


263 


4 .028 

3 MT 
- ( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (എൽ. എ .) 

കളക്ടർക്കുവേണ്ടി. 


കളക്ടറേറ്റ്, 
വയനാട്. 


- ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേം താൽക്കാ ലി ക മാ യി ഉറ പ്പി ക്കു ന്നതും, 
ലേ തു കയും മൂല്യ വർദ്ധി ത ത ക യും ( 14 .5 % ) 
ഒരു ശതമാനം സെസ്സും ഇവയെല്ലാം കൂടി കൂട്ടിയ തുകയുടെ 
5 % എഫ്. ഡി . റ്റി . യും അടക്ക മുള്ള തുക അപ്പോൾ തന്നെ 
അടയ്ക്കേണ്ടതാണ്. ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം 
ടി തടി സ്വന്തം ചിലവിൽ ആർക്കും നാശനഷ്ടമുണ്ടാകാത്ത 
രീതിയിൽ കക്ഷി ടി സ്ഥലത്തു നിന്നും നീക്കം ചെയ്യേണ്ട 
താ ണ് . ലേലം ജില്ലാ കള ക ടറുടെ അംഗീകാ ര ത്തിന് 
വിധേയമായിരിക്കും. 


